O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഒക്ടോബർ 19 


Tuesday , 19th October 2021 


1197 തുലാം 3 


1943 ആശ്വിനം 27 


3rd Thulam 1197 


27th Aswina 1943 


നമ്പർ 


41 


വാല്യം 10 
Vol . X 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8327 


Revenue Department 


19th October 2021 


Thiruvananthapuram District 


Nedumangad Taluk 


NOTICE 


: m15-13857 / 2020 


08-09-2021 


നെടുമങ്ങാട് താലൂക്കിൽ കരകുളം വില്ലേജിൽ ജോർജ്ജ് വർഗ്ഗീസ് സാമുവൽ ഞാലിക്കോണം കുറ്റിയിൽ ഹൗസ് 
വിദേശത്ത് വച്ച് മരണപ്പെട്ടിട്ടുള്ളതിനാൽ പരേതന്റെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കരകുളം വില്ലേജിൽ പരേതൻറെ രണ്ടാം ഭാര്യ ഓമന ജോർജ്ജ് വർഗ്ഗീസ് , കരകുളം 
പി ഒ ഏണിക്കര ഞാലിക്കോണം TNRA - 186 കുറ്റിയിൽ ഹൗസ് , ബോധിപ്പിച്ച അപേക്ഷ കരകുളം വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 27-09-2020 - ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും 
കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


64 


2 


മകൻ 


43 


3 


ഓമന ജോർജ്ജ് വർഗ്ഗീസ് ( രണ്ടാം ഭാര്യ ) 
ജെറി ജോർജ്ജ് വർഗ്ഗീസ് ( ആദ്യ 

ഭാര്യയിലെ മകൻ 
ഫെറി ജോർജ്ജ് വർഗ്ഗീസ് ( ആദ്യ 

ഭാര്യയിലെ മകൾ 
ജോയൻ ജോർജ്ജ് വർഗ്ഗീസ് ( രണ്ടാം 

ഭാര്യയിലെ മകൻ 


മകൾ 


38 


4 


മകൻ 


22 


: 6215-9834 / 2021 


07-09-2021 


നെടുമങ്ങാട് താലൂക്കിൽ കല്ലറ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശാന്ത കെ , സുന്ദരൻ കെ എൻ മുതുവി 
ള പുത്തൻകടയിൽ വീട്ടിൽ എന്നിവരുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിന് ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി കല്ലറ വില്ലേജിൽ 

പരേതരുടെ മകൻ എസ് സുധീശൻ , ബോധിപ്പിച്ച അപേക്ഷ കല്ലറ വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാളുകൾ 
21-12-2018 , 22-12-2019 എന്നീ തീയതികളിൽ മരണപ്പെട്ടതായും പരേതരുടെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ 
ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മകൻ 


42 


സുധീശൻ എസ് 
സുരേഷ് കുമാർ എസ് 


2 


മകൻ 


35 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8328 


KERALA GAZETTE 


Part III 


: 6715-9962 / 2021 


03-09-2021 


നെടുമങ്ങാട് താലൂക്കിൽ കരകുളം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രാജേന്ദ്രൻ നായർ പാലം ജംഗ്ഷ 
ൻ കശാലക്കുഴി സുമേഷ് ഭവൻ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കരകുളം വില്ലേജിൽ പരേതൻറെ ഭാര്യ സാവിത്രി ചന്ദ്രൻ , പാലം ജംഗ്ഷൻ 
കശാലക്കുഴി സുമേഷ് ഭവൻ , ബോധിപ്പിച്ച അപേക്ഷ കരകുളം , ഉഴമലയ്ക്കൽ , നടമ , കുടപ്പനക്കുന്ന് എന്നീ വില്ലേജ് ഓഫീസർമാർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 24-01-2021 - 
ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴി ഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


61 


സാവിത്രി ചന്ദ്രൻ 
നിത്യ രാജേന്ദ്രൻ 


2 


മകൾ 


41 


3 


ധന്യ എസ് ആർ 


മകൾ 


36 


4 


രമ്യ എസ് 


മകൾ 


34 


: 615-8747 / 2021 


07-09-2021 


നെടുമങ്ങാട് താലൂക്കിൽ കല്ലറ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വസന്തകുമാരി , ബേബി രാജൻ 
എന്നിവരുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
കല്ലറ വില്ലേജിൽ മകൻ സജീവ് ബി , മിതൃമ്മല പി ഒ വലിയകാട് മംഗലത്തു വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ കല്ലറ വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാളുകൾ 
24-11-2011 , 17-3-2017 എന്നീ തീയതികളിൽ മരണപ്പെട്ടതായും നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 

അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സജീവ് ബി 


മകൻ 


42 


2 


സുനിൽ കുമാർ ബി 


മകൻ 


40 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8329 


Revenue Department 


19th October 2021 


Thiruvananthapuram District 


Nedumangad Taluk 


NOTICE 


: m15-10337 / 2021 


07-09-2021 


അനന്തരാവകാശ 


അപേക്ഷ 


നെടുമങ്ങാട് താലൂക്കിൽ അരുവിക്കര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എം ജയിംസ് 

കളത്തുകാൽ 
കല്ലറത്തല വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി അരുവിക്കര വില്ലേജിൽ പരേതൻറെ ഭാര്യ സുശീല , കളത്തുകാൽ കല്ലറത്തല വീട്ടിൽ , ബോധിപ്പിച്ച 

അരുവിക്കര , മലയിൻകീഴ് , പാലോട് എന്നീ വില്ലേജ് ഓഫീസർമാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 04-05-1995 - ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാ 
ശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


82 


2 


സി സുശീല 
സുവർണ്ണ ജെ എസ് 

സുധീർ എം ജെ 


മകൾ 


62 


3 


മകൾ 


55 


4 


സുനന്ദ ജെ എസ് 


മകൾ 


50 


5 


സുജിത ജെ എസ് 


മകൾ 


47 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8330 


KERALA GAZETTE 


Part III 


Thiruvananthapuram District 


Nedumangad Taluk 


NOTICE 


: m16-11184 / 2021 


13-09-2021 


അനന്തരാവകാശ 


നെടുമങ്ങാട് താലൂക്കിൽ വെള്ളനാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പ്രസാദ്കുമാർ ബി വെളിയന്നൂർ പ 
ി ഒ അശ്വതിയിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി വെള്ളനാട് വില്ലേജിൽ പരേതൻറെ ഭാര്യ രേഖ കെ എസ് , വെളിയന്നൂർ പി ഒ അശ്വതിയിൽ 
ബോധിപ്പിച്ച അപേക്ഷ വെള്ളനാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 04-08-2021 - ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ 
ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


45 


2 


രേഖ കെ എസ് 
അശ്വതി പ്രസാദ് 
അശ്വനി പ്രസാദ് 


മകൾ 


21 


3 


മകൾ 


15 


: 6215-7884 / 2021 


03-08-2021 


നെടുമങ്ങാട് താലൂക്കിൽ അരുവിക്കര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഗിൽബർട്ട് ചെറിയകൊണ്ണി പി 
ഒ മൈലം പാറക്കോണം ജി ബി ഭവനിൽ എന്നയാളുടെ അവകാശികൾക്ക് വസ്തു സംബന്ധവും അഞ്ചുലക്ഷത്തിനുമുകളിലുള്ള 
സാമ്പത്തിക ഇടപാടുകൾക്കും ഒഴികെയുള്ള മറ്റു എല്ലാ വിധ 

ആവശ്യങ്ങൾക്കുമായി 

ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അരുവിക്കര വില്ലേജിൽ പരേതൻറെ ഭാര്യ ബെൽസി റോസിലറ്റ് , ചെറിയകൊണ്ണി 
പി ഒ മൈലം പാറക്കോണം ജി ബി ഭവനിൽ , ബോധിപ്പിച്ച അപേക്ഷ അരുവിക്കര വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 26-12-2020 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും 
കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ബെൽസി റോസിലറ്റ് 


ഭാര്യ 


54 


2 


സാബു ഗിൽബർട്ട് ജി ബി 


മകൻ 


32 


3 


സബീഷ് ഗിൽബർട്ട് ജി ബി 


മകൻ 


30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8331 


Revenue Department 


19th October 2021 


Thiruvananthapuram District 


Nedumangad Taluk 


NOTICE 


: 615-10212 / 2021 


07-09-2021 


വാണ്ട 


അനന്തരാവകാശ 


നെടുമങ്ങാട് താലൂക്കിൽ കരിപ്പൂര് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ച 

രവെ അന്തരിച്ചുപോയ സാറാമ്മ കരിപ്പൂര് പി ഓ , 
മേക്കുംകര വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി കരിപ്പൂര് വില്ലേജിൽ പരേതയുടെ മകൻ ബിജു എം , കരിപ്പൂര് പി ഓ , വാണ്ട മേക്കുംകര വീട്ടിൽ , 
ബോധിപ്പിച്ച അപേക്ഷ കരിപ്പൂര് ഉഴമലയ്ക്കൽ , വെള്ളനാട് വില്ലേജ് ഓഫീസർമാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 21-01-2018 -ൽ മരണപ്പെട്ടതായും പരേതയുടെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാ 
ശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ബൈജു എം 


മകൻ 


45 


2 


മകൻ 


42 


3 


ബിജു എം 
അഖില എൽ ( മരണപ്പെട്ട മകൻ 

അനിയുടെ മകൾ സ 


പൗത്രി 


19 


: 6915-1912 / 2021 


10-09-2021 


നെടുമങ്ങാട് താലൂക്കിൽ അരുവിക്കര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുകുമാരൻ നായർ എൻ 
ചെറിയകൊണ്ണി പി ഒ , മൈലം , നെറ്റിയോട് , ഗോപിക ഭവനിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അരുവിക്കര വില്ലേജിൽ 

സരസ്വതി അമ്മ ആർ 
ചെറിയകൊണ്ണി പി ഒ , മൈലം , നെറ്റിയോട് , ഗോപിക ഭവനിൽ , ബോധിപ്പിച്ച അപേക്ഷ അരുവിക്കര വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 25-04-2016 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും 
കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


64 


2 


മകൻ 


57 


3 


സരസ്വതി അമ്മ ആർ ( രണ്ടാം ഭാര്യ 
രാമചന്ദ്രൻ നായർ എസ് ( ആദ്യ 

ഭാര്യയിലെ മകൻ ) 
എസ് ലളിത കുമാരി ( ആദ്യ ഭാര്യയിലെ 

മകൾ } 
വിജയകുമാരി എസ് ( ആദ്യ ഭാര്യയിലെ 

മകൾ | 


മകൾ 


56 


4 


മകൾ 


52 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8332 


KERALA GAZETTE 


Part III 


5 


01 


മകൾ 


41 


ദീപ എസ് നായർ ( ആദ്യ ഭാര്യയിലെ 

മകൾ } 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.10.19 12:13:26 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


